Kerala Gazette No. 49 dated 12th December 2017. 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം ജില്ലാ സബ്കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 


- (1) 


നമ്പർ എഫ് - 18607 / 2017 . 


2017 സെപ്റ്റംബർ 10. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - ( 1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2 ) 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 -2013 -ാം തീയതിയിലെ എം 1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


( 3) 


കൊല്ലം തൃക്കരുവ ഇഞ്ചവിളയിൽ സോജാഭവനിൽ ശ്രീ . ആന്റണി സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊല്ലം തഹശീൽദാരുടെ 1- 8- 2017 -ാം തീയതിയിലെ ബി18 - 25271 /16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തുവന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


- അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന് 


താലൂക്ക് 


(1 ) 


( 2) 


- (5) 


(6 


( 7) 


കൊല്ലം 


- തൃക്കരുവ-5 


17 / 14 


Govt . Property 


12 ,500 


-- - 


12 ,500 


ശ്രീ . ആന്റണി, 

സോജാഭവൻ, 
ഇഞ്ചവിള , 
തൃക്കരുവ. 


Residential plot 

with private 
road access 


Gaz . No. 49/ 2017 /DTP (CLR Supplement- Fair Value). 


215 


നമ്പർ എഫ് -18485/ 2017 . 


2017 ഒക്ടോബർ 3. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3 ( 7), ചട്ടം ( 4 ). 


(2) കൊല്ലം കൈക്കുളങ്ങര ചേരിയിൽ മൂതാക്കര മുൻസിപ്പൽ സ്ലം കോളനിയിൽ റബ്ബി ഹൗസിൽ റോബിൻ 

സമർപ്പിച്ച അപേക്ഷ . 


(3) 


കൊല്ലം തഹശീൽദാരുടെ 1- 8- 2017 -ാം തീയതിയിലെ ബി18 - 4052 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl . Bl. 
No . No. 


Re- survey 

No. 


Sub Division 

No. 


Fair Value 

per Are 


Local Body 


Taluk 


Village 


Classification 


_ 


______ _____ 


(1) 


(2) 


(3) 


(4) 


(5) 


( 6 


(7) 


(8) 


(9 ) 


1 


198 


Kollam 


Kollam West 


75, 000 


Kollam 
Corporation 


Residential 
plot without 

vehicular 


access 


നമ്പർ എഫ് - 17694/ 2017 . 


2017 ഒക്ടോബർ 26. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ എം 1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) 


കൊല്ലം വാടി കൈക്കുളങ്ങര ഫിഷർമെൻ കോളനിയിൽ കല്ലേലിവയൽ പുരയിടത്തിൽ ശ്രീ . രാജു 
- സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊല്ലം തഹശീൽദാരുടെ 19 - 7 - 2017 , 23 - 9- 2017 എന്നീ തീയതികളിലെ ബി18 - 14800 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


216 


പുനർ 


അപേക്ഷ 


താലൂക്ക് 


സർ / 6 - 3 - 2010 - ലെ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന് 


പേരും 
മേൽവിലാസവും 


( 1 ) 


-- (2) 


(3) 


(4) 


(5) 


കൊല്ലം 


47 /3 


Govt. Property 


1, 75,000 


കൊല്ലം ( west ), 

249 


ശ്രീ . രാജു , 
കല്ലേലിവയൽ പുരയിടം, 
ഫിഷർമെൻ കോളനി, 
വാടി, കൊല്ലം. 


Residential plot 

without 
Vehicular access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ആർ. ഗിരിജ ഐ . എ .എസ്.) 


- (1) 


നമ്പർ സി11 - 142776/ 2017 . 


2017 ഒക്ടോബർ 12. 


വിഷയം - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 03 - ൽ 

റീസർവെ നമ്പർ 397/ 8- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


ന 


സൂചന; - (1) കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ, ഇടശ്ശേരിമല കണ്ണറങ്കോട് വീട്ടിൽ ശ്രീ . വിജയൻ നായർ 

- സമർപ്പിച്ച അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 16 - 9- 2017 - ലെ സി3 - 6951/ 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ, ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ -03- ൽ റീസർവ്വേ നമ്പർ 
397 / 8 - ൽ പ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്റ് റിൽ നിലം എന്ന് തെറ്റായി രേഖ പ്പെ ടു ത്തി ന്യായ വില നിശ്ചയിച്ചത് 
പുനർ നിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . വിജയൻനായർ നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർമുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ആറന്മുള വില്ലേജിൽ 2716 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 60,000 ( അറുപതിനായിരം രൂപ മാത്രം) 
ന്യായവില നിശ്ചയിച്ച് ( Garden land without road access) എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്ന് സൂചന ( 2) 
പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 03 - ൽ റീസർവെ നമ്പർ 397 / 8- ൽപ്പെട്ട 
ഭൂമി ( Garden land without road access ) എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 60, 000 
( അറുപതിനായിരം രൂപ മാത്രം) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


217 


FORM " C 


NOTIFICATION 


No. C11 - 142776/2017. 


12th October 2017. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


Name of 
District 


Revised 
Fair value 

per Are 


Name of Village 

and Survey No. 
with Sub-division 

Number 


Name of 
Taluk 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


(1) 


(2) 


( 3 ) 


| ( 4 ) 


(5) 


(6 


(7) 


Pathanamthitta Kozhenchery 


Panchayath 


60, 000 


Aranmula Village, 
Re-survey Block - 3, 
Re-Survey No . 397, 
Sub Division No. 8 


Garden land 

without 
road access 


നമ്പർ സി11- 142792 / 2017. 


2017 ഒക്ടോബർ 12 . 


വിഷയം - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 03 - ൽ 

റീസർവെ നമ്പർ 397 / 11, 397 / 12 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ഇടശ്ശേരിമല ജോജി വില്ലയിൽ ശ്രീ തോമസ് സമർപ്പിച്ച 

അപേക്ഷ . 
(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 16 - 9-2017 - ലെ സി3 - 6947/ 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 03- ൽ റീസർവെ നമ്പർ 397/ 11, 
397/ 12 -എന്നിവയിൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർ 
നിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ . തോമസ് നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലങ്ങളായ റീസർവ്വ നമ്പർ 397/ 11, 397 /12 എന്നിവയിൽപ്പെട്ട ഭൂമി ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
03 - ൽപെട്ടതും 5380, 562 എന്നീതണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരംതീരുവയിലും ഉടമസ്ഥതയിലും 
ഉള്ളതാണെന്നും ടി വസ്തുക്കൾക്ക് ആർ ഒന്നിന് 60,000 ( അറുപതിനായിരം രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ച് 
( Garden land without road access ) എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്നും സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ം . 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 03- ൽ റീസർവ്വേ നമ്പർ 397 / 11, 397 / 12 
എന്നിവയിൽപ്പെട്ട ഭൂമികൾ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 60,000 
( അറുപതിനായിരം രൂപ മാത്രം) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


218 


FORM " C 


NOTIFICATION 


No. C11- 142792 / 2017. 


12th October 2017. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959, read with sub- rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules 1995 , the fair value of land is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


Name of 

District 


Name of 

Taluk 


Name of Village 

and Survey No . 
with Sub - division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward 
No. 


Classification 

by use 


Revised 
Fair Value 
of the land 
fixed per Are 


- (1) 


(2 ) 


( 4) 


(5) 


( 6 ) 


( 7) 


Panchayath 


60,000 


Pathanamthitta Kozhenchery Aranmula Village, 

Re-survey Block -3 , 

Re-Survey No. 397 , 
Sub Division No. 11, 12 


Garden land 

without 
road access 


നമ്പർ സി11 - 131211 / 2017. 


2017 ഒക്ടോബർ 13 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 18- ൽ 

- റീ സർവ്വേ നമ്പർ 372/ 6 - ൽ പ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) ശ്രീ . റെജി, ജെബിൻ ഭവൻ, ഏനാത്ത് സമർപ്പിച്ച അപേക്ഷ . 


- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 22 -5 -2017 - ലെ സി3- 1244 /17 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ- 18 - ൽ റീസർവെ നമ്പർ 372/ 6 - ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണ 
മെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . റെജി നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 


മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ഏനാത്ത് വില്ലേജിൽ 8896 -ാം നമ്പർ തണ്ടപ്പേർ പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 


തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ബ്ളോക്ക് നമ്പർ 18 - ൽ റീസർവെ നമ്പർ 372 / 6 നമ്പരിൽപ്പെട്ട ഭൂമിക്ക് 
ആർ ഒന്നിന് - 65,000 ( അറുപത്തി അയ്യായിരം രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ച് “Residential plot without road access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 18- ൽ റീസർവ്വ നമ്പർ 372 /6- ൽപ്പെട്ട 
ഭൂമി "Residential plot without road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 65, 000 
( അറുപത്തി അയ്യായിരം രൂപ മാത്രം) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


Gaz . No. 49/2017 /DTP (CLR Supplement-Fair Value). 


219 


FORM " C 


NOTIFICATION 


No. C11-131211 /2017. 


13th October 2017. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) 
Rules, 1995 , the fair value of land is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village 

and Survey No . 
with Sub - division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward 
No. 


Classification 

by use 


Revised 
Fair Value 
of the land 
fixed per Are 


| (1) 


(2) 


- ( 3) 


( 4) 


(5) 


(6 


(7) 


Pathanamthitta 


Adoor 


Panchayath 


65,000 


Enathu Village, 
Re-survey Block - 18 , 
Re- Survey No. 372 , 
Sub Division No. 6 


Residential plot 

without 
road access 


നമ്പർ സി11- 121944 / 2017. 


2017 ഒക്ടോബർ 17 . 


വിഷയം:-ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ 

റീ സർവ്വേ നമ്പർ 247 /9, 247/ 10 - പ്പെട്ട ഭൂമികളുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 
സൂചന. (1) കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ഉളനാട് മുറിയിൽ മനോജ് വില്ലയിൽ ജോർജ്ജ് ജോൺ, അമ്മു 

- ക്കുട്ടി ജോർജ്ജ്എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 22 - 3 - 2017 - ലെ 10186 / 16 സി നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ- 07 - ൽ റീസർവ്വ നമ്പർ 247 /9, 
247 / 10 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം സമർപ്പിച്ച 
അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലങ്ങളായ റീസർവെ നമ്പർ 247/ 9 കുളനട വില്ലേജിൽ 2724 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ഉളനാട് മുറിയിൽ 
മനോജ് വില്ലയിൽ ജോർജ്ജ് ഭാര്യ അമ്മുക്കുട്ടി ജോർജ്ജ് പേരിലും റീസർവ്വേ നമ്പർ 247 / 10 ടി വില്ലേജിൽ 2650 -ാം തണ്ടപ്പേര് 
പ്രകാരം ഉളനാട് മുറിയിൽ കിഴക്കേ തലയ്ക്കൽ പീടിക യിൽ ജോൺ ജോർജ്ജ് പേരിലും ഉള്ളതാണെന്നും ടി 
വസ്തുക്കൾക്ക് ആർ ഒന്നിന് - 15,000 (പതിനയ്യായിരം രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ച് "" Wet Land എന്ന വിഭാ 
ഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07- ൽ റീസർവ്വ നമ്പർ 247 /9, 
247/10- ൽപ്പെട്ട ഭൂമികൾ “ Wet Land എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 15, 000 (പതിനയ്യായിരം രൂപ മാത്രം) ആയി 
ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


220 


FORM " C 


NOTIFICATION 


No. C11- 121944/2017. 


17th October 2017. 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act , 1959, read with sub-rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land is hereby fixed finally as shown in the schedule hereto: 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village 

and Survey No. 
with Sub -division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward 
No. 


Classification 

by use 


Revised 
Fair Value 
of the land 
fixed per Are 


| (2) 


- ( 3 ) 


(5) 


( 6 


(7) 


Pathanamthitta Kozhenchery 


Panchayath 


Wet Land 


15, 000 


Kulanada Village, 
Re -survey Block -7, 
Re -Survey No . 247, 
Sub Division No. 9 , 10 


നമ്പർ സി11 -139294/ 2017 . 


2017 ഒക്ടോബർ 28. 


വിഷയം : ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 11 - ൽ 

റീ സർവ്വേ നമ്പർ 182/ 9- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) കോട്ടയം വില്ലേജിൽ കോടിമനകരയിൽ പ്രണവം വീട്ടിൽ ശ്രീ . സതീഷ് കുമാർ സമർപ്പിച്ച അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 2 -8- 2017 - ലെ സി3 - 5862/17 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ-11- ൽ റീസർവ്വ നമ്പർ 182/9- ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ. സതീഷ്കുമാർ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പെരിങ്ങനാട് വില്ലേജിൽ 12013 -ാം തണ്ടപ്പേർ പ്രകാരം ശ്രീ. സതീഷ് കുമാറിന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 1, 00, 000 ന്യായ വില നിശ്ചയിച്ച് 
“Residential plot with Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 11- ൽ റീസർവെ നമ്പർ 182 /9- ൽപ്പെട്ട 
ഭൂമി ""Residential plot with Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 
- 1,00, 000 ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


221 


FORM ‘C 

NOTIFICATION 
No. C11 -139294 /2017 . 

28th October 2017 . 
Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959, read with sub - rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value 
of Land) Rules, 1995 , the fair value of land is hereby fixed finally as shown in the schedule hereto : 

SCHEDULE 

District — Pathanamthitta . 
Taluk - Adoor. 

Village — Peringanad . 


Revised 
Fair Value 


Re- survey 


Re- survey 


Survey Re-survey 
No. Block 


Sub 
Division 


Re- survey 

No . 


Panchayath / 
Municipality 


Ward 
No . 


Municipality 


Fair 
Value 
already 

fixed 


Classification 

by use 


per 


No . 


Are 


(1) 


(2) 


(3) 


(4) 


(5) 


(7 ) 


(8 ) 


(9 ) 


182 


Panchayath 


1,00 ,000 


Residential plot 
with Panchayath 
road access 


Collectorate , 
Pathanamthitta . 


(Sd.) 
District Collector. 


ERNAKULAM DISTRICT 


FORM C 


[See Rule 5 (8 )] 
NOTIFICATION 


No. A2-71/2017 . 

25th November 2017 . 
Whereas, it is expedient to publish Notification showing revised Value of Land as required under Section 
28 A of the Kerala Stamp Act , 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1955 ; the fair value of the land is hereby fixed finally as shown in the schedule hereto : 

SCHEDULE 

District - Ernakulam . 
Taluk - Aluva . 

Village — Angamali. 


Ward & 


Survey 
Number 
with Sub 
Division 
Number 


Corporation / 
Municipality / 
Panchayath 


Fair Value 
of the Land 
already fixed 

per Are 


Classification 

by use 


Revised 
Fair Value 

of land 
per Are 


No . 


( 1 ) 


(2 ) 


(3) 


(4 ) 


(5 ) 


(6 ) 


Municipality 


16 ,80,000 


7 ,50 ,000 


Block -11, 
Re- survey 
No . 415 /5 


Residential 
Plot with 
Private road 
access 


Collectorate , 
Ernakulam . 


(Sd .) 
District Collector. 


222 


